Government ofKerala 
കേരള സർക്കാർ 

2007 


| Reg. No. രജി. നമ്പർ 
KLITV( N )/122006-2008 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

4th March 2008 
Thiruvananthapuram , Tuesday 2008 മാർച്ച് 4 
തിരുവനന്തപുരം, ചൊവ്വ 

14thPhalguna 1929 
1929 ഫാൽഗുനം 14 


Vol. LIII 
വാല്യം 53 


No. 
നമ്പർ 


1 ) 


PART INI 
Fisheries Department 


ലല ടെൻഡർ പരസ്യം 

- 4 . ഏററവും കൂടുതൽതുകയ് ക ലേലം/ ടെർബർ 

വിളിക്കുന്ന ആളിന്റെ പേരിൽ ലേലം ടെൻറർ 
നമ്പർ ബി - 1078/2004, | 2008 ഫെബ്രുവരി 16, 

താൽക്കാലികമായി ഉറപ്പിക്കുന്നതും ഫിഷറീസ 

ഡയറക്ടറുടെ ഉത്തരവിൻമേൽ സഥീരാടുത്തി 
2008ഏപ്രിൽ മാസം 1 -ാം തീയതി മുതൽ 2011 

നതാകുന്നതുമാണ് . 
മാർച്ച് മാസം 31 -ാം തീയതി വരെയുളള മൂന്നു വർഷ 
ത്തേക്ക് നീണ്ടകര ഗവൺമെൻ ഐസം ആൻറ 

5 . ലേലം ഉറപ്പിച്ച ഉടനെ ലേലം വിളിച്ച് 
ഫീസിംഗം കാമ്പൗണ്ടിൽ നിൽക്കുന്ന കായ ഫലമുള 

ആCം ലേലസംഖ്യയുടെ മൂന്നിലൊന്ന് തുക കെട്ടി 

- വയ കേ ണ്ടതാണ് . 
53 തെങ്ങുകളിൽ നിന്നും മലാദായം എടുക്കുന്നതി 
നുള്ളഅവകാശം മാർച്ച് മാസം 10 -ാം തീയതി -- 6 . ലേലത്തിൽ പങ്കെടുക്കുന്നവരുടെ നിരത്ത് വ്യം 
രാവിലെ 11 മണിക്ക് നീണ്ടകര ഫിഷറീസ 

ലേലം കഴിഞ്ഞാലുടൻ മടക്കി നൽകുന്നതാണ്. 
സ് റോഷൻ ആഫീസിൽവച്ച് കൊല്ലം ഫിഷറീസ 
ഡെപ്യൂട്ടി ഡയറക്ടറോ അധികാരപ്പെടുത്തുന്ന ഉദ്യോഗ 

7 . ലേലത്തിൽ പ ങ്കു കൊ ഉളു വാ ൻ വേണ്ട ത 
സ ഥനോ പരസ്യമായി ലേലം ടെൻണ്ടർ ചെയ ത ആളുകൾ ഇല്ലാതെയോ മൽസരം ഇല്ലാതെയാ വരുന്ന 
കൊടുക്കുന്നതാണ്. 

പക്ഷം ലേലം മറെറാരു ദിവസത്തേക്ക് മാറാ 

വയ്ക്കുന്നതാണ്. 
നിബന്ധനകൾ 

8 . ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം അറിയി 
1 . ടെൻഡർ നൽകുവാൻ ആഗ്രഹിക്കുന്നവർ 

ക്കുന്ന തീയതി മുതൽ ഒരാഴ്ചയ്ക്കകം ലേലക്കാരൻ 
ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ പേരിൽ 2008 

കാലും ഫീഷറീസ് ഡപ്യൂട്ടി ഡയറക്ടറുടെ 
നമർച്ച് മാസം 10 -ാം തീയതി തിങ്കളാഴ്ച രാവിലെ 

ക ഫീ സീൽ ഹാജരായി 50 രൂപ മുപ്പത്രത്തിൽ 
11 മണിക്ക് മുൻപായി ഫിഷറീസ് ഡപ്യട്ട 

ഉടമ്പടി എഴുതേണ്ടതും അതിനു വിപരീതമായി 
ഡയറക്ടറുടെ പേരിൽ നീണ്ടകര ഫിഷറീസ് 

- ( പവർത്തിക്കുന്നപക്ഷം ലേലക്കാരൻ കെട്ടിവച്ചിരിക്കുന്ന 
അസിസ്ററൻറ് ഡയറക ടാർ ക്ക് സമർപ്പിക്കേണ്ടതാണ്, 

തുക സർക്കാരിലേക്ക് മുതൽക്കുടുന്നതുമാണ്. 
2 . ലേലത്തിൽ ടെൻണ്ടറിൽ പങ്കുകൊള്ളുവാൻ 
ആഗ്രഹിക്കുന്നവർ ലേലം തുടങ്ങുന്നതിനു മുൻപായി 

- 9 , ഉള്ള വടി എഴ തുന്നമീനു മുമ്പായി കായ്ഫലം 
2 ,500 രൂപ (രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ മാത്രം) 

എടുക്കാന് പാടില്ലാത്തയാകുന്നു . 
നിരത്ത ( വ്യമായി ലേലം ചെയ്യുന്ന ഉദ്യോഗസ D 

10 . ലേലസംഖ്യ തുല്യ സംഖ്യകളായി 3 ഗഡു 
ഏൽപ്പിച്ച് രസീത് വാങ്ങേണ്ടതാണ്. 

ക്കുഭായി അടയ്ക്കേണ്ടതാണ്. ആദ്യഗഡ , ലേലം 
3 . ഗവൺമെന്റ് വക കു കപ്പാട്ടം ഏറൊടുത്ത് 

കഴിഞ്ഞാലുടനെയും ബാക്കി ഗഡുക്കൾ 4 മാസ 
ന 1 വീg ച വരുഅത്ത് യവർ ലേലത്തിൽ സംബ - ആത്തിനുളളിൽ 2 മാസം ഇടവിട്ട് അടച്ചു തീർക്കേണ്ട 
ന്ധിക്കുവാൻ പാടില്ലാത്തതാകുന്നു . 

താം . 


11 . ലേലസംഖ്യ അടയ്ക്കുന്നതിന് മുടക്കം 
വരുത്തിയാൽ ആദ്യത്തെ ഒരു മാസത്തേക്ക് 6 % 
രണ്ടാമത്തെ മാസം 8 % തുടർന്നുളള കാലത്തേക്ക 
10 % നിരക്കിലും പിഴ ഈടാക്കുന്നതുമാണ്. 
- രണ്ടു തവണ പണമടയ്ക്കുന്നതിന് കരാറുകാരൻ 
വീഴ്ച വരുത്തുകയാണെങ്കിൽ തുടർന്ന് ആദായം 
എടുക്കുന്നതിനുള്ള അവകാശം 8°° ചെയ്യുന്നതും 
തൻമൂലമുണ്ടാകുന്ന എല്ലാനടക്കുംകരാറുകാരൻ 
ഉത്തരവാദിയാകുന്നതുമാണ്. 

12 , ലേലക്കാരൻ ഡിപ്പാർട്ടുമെന്റ് വക പ്രവർ 
അത്തന Co ക്ക് തടസ്സമുണ്ടാക്കുന്ന യാതൊരു പ്രവർ 
ത്തിയ 1 ചെയ്തുകൂടാത്തതു ഡിപ്പാർട്ടുമെന്ററിലെ 
ആവശ്യത്തിന് ഏതൊരു വൃക്ഷവും മുറിച്ചു 
മാറുന്നതിന് അധികാരമുണ്ടായിരിക്കുന്നതും തൻമൂലം 
ലേലക്കാരന ഉണ്ടാകുന്ന നഷ്ടം ഫിഷറീസ് ഡയറ 
ക്ടറുടെ തീരുമാനപ്രകാരം ഇളവുചെയ്തു കൊടു 
ക്കുന്നതു മാണ്. മററ് കാരണങ്ങളാലുണ്ടാകുന്ന 
യാതൊരു നടത്തിനും ലേലസംഖ്യയിൽ കുറവ 
ചെയ തു കിട്ടുവാൻ ലേലക്കാരന് അർഹതയുണ്ടാ 
യിരിക്കുന്നതല്ല , 


| 14. തെങ്ങുകൾക്ക് കാലാകാലങ്ങളിൽ ചെയ്യേണ്ട 
കൃഷിപ്പണിയും വളമിടീലും നടത്തേണ്ടതും, ടി കൃഷി 
പ ണികൾ നടത്തിയത് അധികതരെ ബോദ്ധ്യപ്പെടു 

ണ്ടതുമാണ്. 
15 . ലേലക്കാരനിൽ നിന്നും ഏതെങ്കിലും തുക 
ഈടാക്കാനുണ്ടെങ്കിൽ ടീ തുക കരക്കുടിശ്ശിക 
നിയമ പ്രകാരം ഈടാക്കുന്നതാണ്. 

16, യാതൊരു കാരണം കാണിക്കാതെ ലേല 
നടപടികൾ നിർത്തിവെക്കുവാൻ ലേലം ചെയ്യുന്ന 
ഉദ്യോഗസ്ഥന് അധികാരം ഉണ്ടായിരിക്കുന്നതാ ണ് . 
- 17 . ലേ ല ദിവസം അവധിയായി വരികയാണെങ്കിൽ 
അടുത്ത പ്രവർത്തി ദിവസം ലേലം നടത്തുന്ന 
തായിരിക്കും. 


ഫീഷാീസ് ഡെപ്യൂട്ടി 
ഡയറക്ടർ ആഫീസ്, 
കാല , 


| 13, ലേ ല ാ ന ൻ ആദായമെടുക്കുന്നതുമൂലം 
വകങ്ങൾക്കും യാതൊരു നാശവും ഉണ്ടാകാൻ പാടില്ല . 


- (ഒപ്പ് ) 
ഫിഷറീസ് അസീസറിൻറ 
ഡയറക്ടർ , ഫിഷറീസ് 
സ് റേറഷൻ, നീണ്ടകര 


